11-01-2014 പ്രഭാതമുരളി ഓം ശാന്തി ബാപ്ദാദ മധുബന്‍ 


മധുരമായ കുട്ടികളെ - ഏതുപോലെയാണോ ബാബ നിങ്ങളുടെ അലങ്കാരം ചെയ്യുന്നത്‌ 
ഇതുപോലെ നിങ്ങളും മറ്റുള്ളവരുടേത്‌ ചെയ്യണം, മുഴുവന്‍ ദിവസവും സേവനം 
ചെയ്യു, ആര്‍ വന്നോ അവര്‍ക്ക്‌ മനസ്സിലാക്കിക്കൊടുക്കൂ, ചിന്തയുടെ ഒരു കാര്യവുമില്ല. 


ചോദ്യം:- ഈ ജ്ഞാനം കോടിയില്‍ ചിലര്‍ മാത്രമാണ്‌ മനസ്സിലാക്കുന്നത്‌ അഥവ ധാരണ ചെയ്യുന്നത്‌- 
എന്തുകൊണ്ടാണ്‌ ഇങ്ങനെ? 


ഉത്തരം:- എന്തുകൊണ്ടെന്നാല്‍ നിങ്ങള്‍ പുതിയ കാര്യമാണ്‌ കേള്‍പ്പിക്കുന്നത്‌. നിങ്ങള്‍ പറയുന്നു പരമാ 
ത്മാവ്‌ ബിന്ദു സമാനമാണ്‌ അപ്പോള്‍ കേള്‍ക്കെത്തന്നെ സംശയിക്കുന്നു. ശാസ്ത്രങ്ങളിലാണെങ്കില്‍ ഈ 
കാര്യങ്ങള്‍ കേട്ടിട്ടേയില്ല. ഇത്രയും സമയം ഏതൊരു ഭക്തിയാണോ ചെയ്തത്‌ അത്‌ വലിക്കുന്നു അതു 
കൊണ്ട്‌ മനസ്സിലാക്കുന്നില്ല. എന്നാല്‍ ഇങ്ങനെയുള്ള ചില ഈയാം പാറ്റകള്‍ വരുന്നുണ്ട്‌ അവര്‍ പറ 
യുന്നു ബാബാ ഞങ്ങള്‍ തീര്‍ച്ചയായും വിശ്വത്തിന്റെ അധികാരിയാകും. നമുക്ക്‌ ഇങ്ങനെയുള്ള ബാബയെ 
ലഭിച്ചു ഇനി നമുക്കെങ്ങനെ ഉപേക്ഷിക്കാന്‍ സാധിക്കും. എല്ലാം സമര്‍പ്പണം ചെയ്യാനുള്ള കുതിപ്പ്‌ വരു 
ന്നു. 


ഗീതം:- ദൂരദേശത്ത്‌ വസിക്കുന്നവനേ..... 


ഓം ശാന്തി. മധുര-മധുരമായ ആത്മീയ കുട്ടികള്‍ക്ക്‌ നല്ല രീതിയില്‍ അറിയാം നമ്മള്‍ യാത്രക്കാരാണെ 
ന്ന്‌. ഇത്‌ നമ്മുടെ ദേശമല്ല. ഇത്‌ പരിധിയില്ലാത്ത നാടകമാണ്‌ വളരെ വലിയ സ്റ്റേജാണ്‌. എത്ര വലിയ 
വലിയ ലൈറ്റുകളാണ്‌, ഇത്‌ സദാ കത്തിക്കൊണ്ടിരിക്കുന്നു. ആത്മാവിനറിയാം നമ്മളെല്ലാം അഭിനേതാ 
ക്കളാണ്‌ അവരവരുടെ നമ്പറനുസരിച്ച്‌ കൃത്യ സമയത്ത്‌ വരുന്നു- ഈ പാര്‍ട്ടഭിനയിക്കുന്നതിനായി. 
ഏറ്റവും ആദ്യം നിങ്ങള്‍ വീട്ടിലേക്ക്‌ പോയി പിന്നീട്‌ ഇവിടേക്ക്‌ വരുന്നു. ഇത്‌ നല്ലരീതിയില്‍ മനസ്സിലാക്കി 
ധാരണ ചെയ്യേണ്ട കാര്യമാണ്‌. നാടകത്തിലെ അഭിനേതാക്കളായിട്ട്‌, അഥവ പരസ്പ്പരം കര്‍ത്തവ്യങ്ങളറി 
യില്ലെങ്കില്‍ അവരെ പിന്നെന്ത്‌ പറയും? ഡ്രാമയുടെ ആദി-മദ്ധ്യ-അന്ത്യത്തെ അറിയുന്നതിലൂടെയാണ്‌ 
നിങ്ങള്‍ ഇതാകുന്നത്‌. അതുകൊണ്ട്‌ ഈ പഠിത്തം എല്ലാത്തില്‍ നിന്നും വേറിട്ടതാണ്‌. ബാബ ബീജരൂപ 
നാണ്‌, നോളജ്ഫുള്ളാണ്‌. ഏതുപോലെയാണോ ആ സാധാരണ വിത്തും വൃക്ഷവും ഉളളത്‌ അതിനെ 
അറിയാമല്ലോ. ആദ്യമാദ്യം ചെറിയ ചെറിയ ഇലകള്‍ വരുന്നു പിന്നീട്‌ വലുതായി വലുതായി വൃക്ഷം 
എത്രയാണ്‌ വൃദ്ധിപ്പെടുന്നത്‌, എത്ര സമയമെടുക്കുന്നു. നിങ്ങളുടെ ബുദ്ധിയില്‍ ഈ ജ്ഞാനമുണ്ട്‌. ബാബ 
യാണെങ്കില്‍ ഒരു പ്രാവശ്യം മാത്രമാണ്‌ വരുന്നത്‌. മധുര-മധുരമായ കുട്ടികളെ ഇത്‌ അനാദിയും അവിനാ 
ശിയുമായ നാടകമാണ്‌. ബാബയാണ്‌ സ്വര്‍ഗ്ഗത്തിന്റെ രചയിതാവ്‌, ഹെവൻലി ഗോഡ്‌ ഫാദര്‍. സ്വര്‍ഗ്ഗം 
സ്ഥാപിക്കുന്ന ബാബയ്ക്ക്‌ വരേണ്ടതായുണ്ട്‌. പാടിയിട്ടുമുണ്ട്‌ ദൂര ദേശത്ത്‌ വസിക്കുന്നവനേ. . . . ഈ 
രാവണ രാജ്യം പരദേശമാണ്‌. രാവണ രാജ്യത്തില്‍ രാമന്‍ വരണം. നിങ്ങളുടെ ബുദ്ധിയില്‍ മാത്രമാണ്‌ 
ജ്ഞാനമുള്ളത്‌. അതുകൊണ്ട്‌ ബാബ ആത്മാക്കള്‍ക്ക്‌ മനസ്സിലാക്കിത്തരികയാണ്‌ നിങ്ങളെല്ലാവരും യാത്ര 
ക്കാരാണ്‌, എല്ലാവരും ഒരുമിച്ച്‌ പാര്‍ട്ടഭിനയിക്കാനായി വരില്ല. നിങ്ങള്‍ക്കറിയാം ഏറ്റവും ആദ്യമുള്ളത്‌ 
ദേവതകളാണ്‌, ആ സമയം മറ്റാരും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച്‌ പേരായിരിക്കും പിന്നീട്‌ അഭിവൃദ്ധി 
പ്രാപിക്കുന്നു. നിങ്ങള്‍ ആത്മാക്കള്‍ എല്ലാവരും ശരീരം ഉപേക്ഷിച്ച്‌ അവിടേക്ക്‌ വരുന്നു. ഈ ബുദ്ധി 
ബാബ തന്നെയാണ്‌ തന്നിട്ടുള്ളത്‌. നിങ്ങള്‍ ആത്മാക്കള്‍ക്ക്‌ ഇപ്പോള്‍ ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. നമ്മള്‍ 
വിത്തിന്റെയും വൃക്ഷത്തിന്റെയും ആദി-മദ്ധ്യ-അന്ത്യത്തെ അറിയുന്നു. വിത്ത്‌ മുകളിലാണ്‌ താഴെ മുഴു 
വന്‍ വൃക്ഷവും പടര്‍ന്നിരിക്കുന്നു. ഇപ്പോള്‍ വൃക്ഷം പൂര്‍ണ്ണമായും ജീര്‍ണ്ണിച്ചിരിക്കുന്നു. നിങ്ങള്‍ കുട്ടികള്‍ 
ഈ വൃക്ഷത്തിന്റെ ആദി മദ്ധ്യ-അന്ത്യത്തെ അറിഞ്ഞിരിക്കുന്നു. മുന്‍പ്‌ ഭ്ൂഷി-മുനിമാരോട്‌ ചോദിച്ചിരുന്നു 
രചയിതാവിന്റെയും രചനയുടെയും ആദി-മദ്ധ്യ അന്ത്യത്തെ അറിയുമോ എന്ന്‌ അറിയില്ല-അറിയില്ല എന്നാ 
യിരുന്നു പറഞ്ഞിരുന്നത്‌. അവര്‍ക്ക്‌ പോലും അറിയില്ലായിരുന്നെങ്കില്‍ പിന്നെങ്ങനെ പരമ്പരയായി വരും. 
ഈ എല്ലാ കാര്യങ്ങളും നല്ല രീതിയില്‍ ധാരണ ചെയ്യണം. മറക്കരുത്‌. പഠിപ്പാണ്‌ അതിനാല്‍ നന്നായി പഠി 
ക്കണം. പഠിപ്പിലൂടെയും യോഗബലത്തിലൂടെയുമാണ്‌ നിങ്ങള്‍ പദവി നേടുന്നത്‌. പവിത്രമായി തീര്‍ച്ച 
യായും മാറണം. ഒരു ബാബയ്ക്കല്ലാതെ ആര്‍ക്കും പവിത്രമാക്കാന്‍ സാധിക്കില്ല. വിനാശി ധനം ദാനം 
ചെയ്യുകയാണെങ്കില്‍ രാജ കുലത്തില്‍ അഥവ നല്ല കുലത്തില്‍ ജന്മമെടുക്കുന്നു. നിങ്ങള്‍ കുട്ടികള്‍ക്ക്‌ 
വളരെ വലിയ വീട്ടില്‍ ജന്മം ലഭിക്കുന്നു. പുതിയ ലോകം വളരെ ചെറുതാണ്‌. സത്യയുഗത്തില്‍ ദേവതക 
ളുടേത്‌ ഒരു ഗ്രാമം പോലെയാണ്‌. തുടക്കത്തില്‍ ബോംബെയുടെ അത്രയും ചെറുതായിരുന്നു. ഇപ്പോള്‍ 


നോക്കൂ എത്ര വൃദ്ധി പ്രാപിച്ചിരിക്കുന്നു. ആത്മാക്കളെല്ലാം അവരുടെ പാര്‍ട്ടഭിനയിക്കുന്നു, എല്ലാവരും 
യാത്രക്കാരാണ്‌. 

ബാബ ഒരു പ്രാവശ്യത്തെ മാത്രം യാത്രക്കാരനാണ്‌. നിങ്ങളും ഒരു പ്രാവശ്യത്തെ മാത്രം യാത്രക്കാരാണ്‌ 
.നിങ്ങളും ഒരു പ്രാവശ്യം മാത്രമാണ്‌ വരുന്നത്‌. പിന്നീട്‌ പുനര്‍ജന്മം എടുത്ത്‌ പാര്‍ട്ടഭിനയിച്ചുകൊണ്ടേയി 
രിക്കുന്നു. ഇപ്പോള്‍ നിങ്ങള്‍ അമരലോകത്തിലേക്ക്‌ പോകാന്‍ വേണ്ടി അമര കഥ കേള്‍ക്കുന്നു, അതി 
ലൂടെ 21 ജന്മം ഉയര്‍ന്ന പദപി നേടുന്നു. 21 തലമുറയെന്ന്‌ പറയാറില്ലേ, തലമുറ അര്‍ത്ഥം വാര്‍ദ്ധക്യം വരെ 
പിന്നീട്‌ അടുത്ത ശരീരം സ്വയം തന്നെ എടുക്കും. അകാല മൃത്യു സംഭവിക്കില്ല. അത്‌ തന്നെയാണ്‌ അമര 
ലോകം. കാലന്റെ പേരില്ല. പെട്ടന്നുള്ള മരണം ഉണ്ടാകില്ല. നിങ്ങള്‍ ഒരു ശരീരം വിട്ട്‌ അടുത്തതെടുക്കു 
ന്നു. ദുഃഖത്തിന്റെ ഒരു കാര്യവുമില്ല. സര്‍പ്പത്തിനെന്താ ദുഃഖമുണ്ടാകാറുണ്ടോ? കൂടുതല്‍ സന്തോഷം 
വന്നിരിക്കും. ഇപ്പോള്‍ നിങ്ങള്‍ക്ക്‌ ആത്മാവിന്റെ ജ്ഞാനം ലഭിക്കുന്നു. ആത്മാവാണ്‌ എല്ലാം ചെയ്യുന്നത്‌ 
. ആത്മാവില്‍ തന്നെയാണ്‌ ബുദ്ധിയുള്ളത്‌. ശരീരം തീര്‍ത്തും വേറെയാണ്‌. അതില്‍ ആത്മാവില്ലെങ്കില്‍ 
അതിന്‌ ചലിക്കാന്‍ സാധിക്കില്ല. എങ്ങനെയാണ്‌ ശരീരമുണ്ടാകുന്നത്‌, ആത്മാവെങ്ങനെയാണ്‌ പ്രവേശി 
ക്കുന്നത്‌. ഓരോ കാര്യവും അദ്ഭുതകരമാണ്‌. 


ബാബ പറയുകയാണ്‌ മധുര-മധുരമായ കുട്ടികളെ നിങ്ങളുടെ സ്വര്‍ഗ്ഗം അദ്ഭുതകരമായ ലോകമാണ്‌. 
രാവണ രാജ്യത്തില്‍ 7 അദ്ഭുതങ്ങള്‍ കാണിക്കുന്നുണ്ട്‌. രാമ രാജ്യത്തില്‍ ബാബയുടെ ഒരൊറ്റ അദ്ഭുതമാ 
ണുള്ളത്‌ സ്വര്‍ഗ്ഗം, അത്‌ അരകല്പം നിലനില്‍ക്കുന്നു. മനുഷ്യര്‍ കണ്ടിട്ടുപോലുമില്ല, എന്നിട്ടും എല്ലാവരു 
ടെയും വായില്‍ നിന്ന്‌ സ്വര്‍ഗ്ഗമെന്ന പേര്‌ തീര്‍ച്ചയായും വരുന്നുണ്ട്‌. ഇപ്പോള്‍ നിങ്ങള്‍ ബുദ്ധികൊണ്ടറിയു 
ന്നുണ്ട്‌ ചിലര്‍ സാക്ഷാത്ക്കാരവും ചെയ്തിട്ടുണ്ട്‌. ബാബ വിനാശവും തന്റെ രാജധാനിയും കണ്ടു. അര്‍ജു 
നനും സാക്ഷാത്ക്കാരത്തില്‍ കാണിച്ച്‌ കൊടുത്തിട്ടുണ്ട്‌. ഇപ്പോള്‍ ശരിക്കും ഇതാണ്‌ ഗീതയുടെ എപ്പിസോ 
ഡ്‌. ബാബ പറയുകയാണ്‌ കുട്ടികളെ ഇതാണ്‌ പുരുഷോത്തമ സംഗമയുഗം അപ്പോഴാണ്‌ ഞാന്‍ വന്ന്‌ 
നിങ്ങള്‍ കുട്ടികളെ രാജയോഗം പഠിപ്പിക്കുന്നത്‌ ഇത്രയും ഉയര്‍ന്നതാക്കി മാറ്റുന്നത്‌. ലോകത്തില്‍ ഈ 
കാര്യങ്ങളെ ആരും അറിയുന്നില്ല. നിങ്ങള്‍ വളരെ ആനന്ദത്തില്‍ കഴിയുന്നു. ഇവിടെ മനുഷ്യര്‍ മരിക്കുക 
യാണെങ്കില്‍ ദീപം കത്തിക്കുന്നു കരുതുന്നു ആത്മാവ്‌ അന്ധകാരത്തിലാകരുത്‌. സത്യയുഗത്തില്‍ ഇങ്ങ 
നെയുള്ള കാര്യങ്ങള്‍ ഉണ്ടാകില്ല. സത്യയുഗത്തില്‍ എല്ലാ ആത്മാക്കളുടെയും ദീപം തെളിഞ്ഞിരിക്കുന്നു. 
വീട്‌-വീടില്‍ പ്രകാശമായിരിക്കും. ഇവിടെ പിന്നീട്‌ മനുഷ്യര്‍ വീട്‌-വീടില്‍ തിരികള്‍ കത്തിക്കുന്നു. ബാബ 
പറയുന്നു ഈ കാര്യങ്ങളെ നല്ല രീതിയില്‍ ധാരണ ചെയ്യണം. ബാബയെയും സമ്പത്തിനെയും ഓര്‍മ്മിച്ചു 
കൊണ്ടിരിക്കൂ. നിങ്ങള്‍ക്കറിയാം നമ്മള്‍ ഇത്ര സമയം രാജ്യം ഭരിച്ചു. ആരാണോ വളരെക്കാലമായി വേറി 
ട്ടിരിക്കുന്നത്‌ അവരോട്‌ തന്നെയാണ്‌ ബാബ സംസാരിക്കുന്നത്‌, പഠിപ്പിക്കുന്നത്‌. കുട്ടികള്‍ക്കറിയാം ഈ 
സമയത്തെ കാര്യങ്ങളെത്തന്നെയാണ്‌ ഉത്സവങ്ങളായി ആഘോഷിക്കുന്നത്‌. ശിവജയന്തി ഭാരതത്തില്‍ 
മാത്രമാണ്‌ ആഘോഷിക്കുന്നത്‌. ശിവനാണ്‌ ഉയര്‍ന്നതിലും ഉയര്‍ന്ന ഭഗവാന്‍. അവര്‍ എങ്ങനെയാണ്‌ ഭാര 
തത്തില്‍ വരുന്നത്‌, സ്വയം പറയുന്നു എനിക്ക്‌ പ്രകൃതിയുടെ ആധാരം എടുത്ത്‌ വരേണ്ടതായുണ്ട്‌, അപ്പോ 
ഴാണ്‌ സംസാരിക്കുന്നത്‌. അല്ലെങ്കില്‍ കുട്ടികളെ ജ്ഞാനാലങ്കാരം എങ്ങനെ ചെയ്യിക്കും. ഇപ്പോള്‍ നിങ്ങ 
ളുടെ അലങ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങള്‍ പിന്നീട്‌ മറ്റുള്ളവരുടേത്‌ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു- 
മനുഷ്യനില്‍ നിന്ന്‌ ദേവതയാക്കുന്നതിന്റെ. ഇത്‌ വളരെ സഹജമാണ്‌. എന്നാല്‍ മനുഷ്യരുടെ ബുദ്ധി ഇങ്ങനെ 
ഡള്ളായിരിക്കുന്നു അവര്‍ ഒന്നും മനസ്സിലാക്കുന്നില്ല. സമയം എടുക്കുന്നു. നിങ്ങള്‍ പ്രദര്‍ശിനിയില്‍ എല്ലാ 
കാര്യങ്ങളും മനസ്സിലാക്കിക്കൊടുക്കുന്നു. ആര്‍ വന്നോ എങ്ങനെ മനസ്സിലാക്കികൊടുത്തോ എല്ലാം 
ഗ്രാമ. ചിന്തയുടെ ഒരു കാര്യവുമില്ല. കുട്ടികള്‍ പറയുന്നു ബാബാ, തല വളരെയിട്ടടിക്കുന്നുണ്ട്‌ വരു 
ന്നതോ കോടിയില്‍ ചിലര്‍. അതുണ്ടാകും. നിങ്ങള്‍ പറയുന്നു പരമാത്മാവ്‌ ബിന്ദുവാണെന്ന്‌. ശാസ്ത്ര 
ത്തില്‍ ഇങ്ങനെയുള്ള കാര്യമേയില്ല അതുകൊണ്ട്‌ സംശയിക്കുന്നു. നിങ്ങളും ആദ്യം അംഗീകരിച്ചിരുന്നി 
ല്ല. ചിലര്‍ രണ്ട്‌ വര്‍ഷം പോലും മനസ്സിലാക്കാനെടുക്കും. വിട്ട്പോകുന്നു പിന്നീട്‌ വരുന്നു. അത്ര എളുപ്പം 
ഭക്തി വിടില്ല, അത്‌ അതിലേക്ക്‌ വലിക്കുന്നു. ഇതും (ഡ്രാമയിലെ പാര്‍ട്ടാണ്‌. നിങ്ങള്‍ ബ്രാഹ്മണരല്ലാതെ 
വേറെ ആരും അറിയുന്നില്ല. വിരാട രൂപത്തിന്റെയും അര്‍ത്ഥം മനസ്സിലാക്കിത്തന്നിട്ടുണ്ട്‌, ഇതാണ്‌ നിങ്ങ 
ളുടെ മലക്കം മറിച്ചില്‍. നിങ്ങള്‍ ച്രകം കറങ്ങുന്നു. ഇതിനെയാണ്‌ വിരാട നാടകമെന്ന്‌ പറയുന്നത്‌. ഇതി 
ന്റെയും ജ്ഞാനം നിങ്ങള്‍ക്കുണ്ട്‌. ആ കോളേജുകളില്‍ എന്തെന്തൊക്കെയാണ്‌ പഠിച്ചുകൊണ്ടിരിക്കുന്ന 
ത്‌. ഇവിടെ ആ കാര്യമില്ല. സയന്‍സ്‌ വളര്‍ന്നുകൊണ്ടിരിക്കുന്നു, അതിലൂടെ വിനാശമുണ്ടാകണം. ഇപ്പോള്‍ 
നിങ്ങള്‍ മനസ്സിലാക്കിക്കൊടുക്കും എന്നാല്‍ ഇത്‌ വളരെ നല്ല കാര്യമാണെന്ന്‌ പറയുന്ന വളരെ വിരളം 
പേരെയേ ലഭിക്കൂ. ഇത്‌ ദിവസവും പോയി മനസ്സിലാക്കേണ്ടതായുണ്ട്‌. എത്ര ജോലിയുണ്ടായാലും പറയും 
നമുക്ക്‌ ബാബയില്‍ നിന്ന്‌ തീര്‍ച്ചയായും സമ്പത്തെടുക്കണം. ഇതാണാങ്കില്‍ അപാരമയ, അളവില്ലാത്ത 
സമ്പാദ്യമാണ്‌. 


ബാബ പറയുന്നു- കുട്ടികളേ എന്റെ ബുദ്ധിയില്‍ മുഴുവന്‍ വൃക്ഷത്തിന്റെയും ജ്ഞാനമുണ്ട്‌, അതിപ്പോള്‍ 
നിങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ബാബ എന്താണോ മനസ്സിലാക്കിത്തരുന്നത്‌ അത്‌ വളരെ കൃത്യ 
മാണ്‌. ഒരു സെക്കന്റ്‌ അടുത്തതുമായി ചേരില്ല. എത്ര സൂക്ഷ്മതയാണ്‌. നിങ്ങള്‍ എത്ര ചക്രങ്ങള്‍ കറങ്ങി 
യിട്ടുണ്ട്‌. ഈ നാടകം പേനിന്‌ സമാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ച്രകം അയ്യായിരം വര്‍ഷമെടുക്കു 
ന്നു. അതിലാണ്‌ മുഴുവന്‍ കളിയും നടക്കുന്നത്‌. അതിനെ തന്നെയാണ്‌ അറിയേണ്ടത്‌. അവിടെ പശുക്കള്‍ 
പോലും ഫസ്റ്റ്‌ക്ലാസ്സായിരിക്കും. ഏതുപോലെയാണോ താങ്കളുടെ പദവി അതുപോലെയായിരിക്കും ഫര്‍ണ്ണി 
ച്ചറുകളും കെട്ടിടവും. ഷോ ഉണ്ടായിരിക്കും. സന്തോഷവും ആത്മാവിന്‌ തന്നെയാണ്‌ ഉണ്ടാകുന്നത്‌. 
എന്റെ ആത്മാവ്‌ തൃപ്തനായി എന്നു പറയാറണ്ട്‌. തൃപ്ത പരമാത്മാവെന്ന്‌ പറയില്ല. ചോദിക്കും നിങ്ങ 
ളുടെ ആത്മാവ്‌ തൃപ്തനായോ? ങ്ഹാ ബാബാ തൃപ്തമായി. ബാബ എന്താണോ മനസ്സിലാക്കിത്തരുന്നത്‌ 
അതും ഡ്രാമയുടെ കളിയാണ്‌. ഇപ്പോള്‍ ബാബ നിങ്ങളെ പുതുക്കിപ്പണിയുകയാണ്‌. നിങ്ങളുടെ ആയുസ്സ്‌ 
കല്പ വൃക്ഷ സമാനമാകുന്നു. പേര്‍ തന്നെ അമരലോകം എന്നാണ്‌. ആത്മാവും അമരനാണ്‌, കാലന്‍ വിഴു 
ങ്ങാന്‍ സാധിക്കില്ല. ബാബ നിങ്ങള്‍ ആത്മാക്കളോട്‌ സംസാരിക്കുകയാണ്‌. അകാലനായ ആത്മാവ്‌ ഈ 
സിംഹാസനത്തില്‍ ഇരിക്കുന്നു, അതിനോടാണ്‌ സംസാരിക്കുന്നത്‌. ആത്മാവ്‌ ഈ കാതുകളിലൂടെ കേള്‍ക്കു 
ന്നു. നമ്മള്‍ ആത്മാക്കളെ പഠിപ്പിക്കാന്‍ തന്നെയാണ്‌ ബാബ വന്നിരിക്കുന്നത്‌. ബാബയുടെ ദൃഷ്ടി എല്ലാ 
യിപ്പോഴും ആത്മാവിലാണ്‌. നിങ്ങള്‍ക്കും ബാബ മനസ്സിലാക്കിത്തരികയാണ്‌ എല്ലായിപ്പോഴും സഹോദര 
-സഹോദര ദൃഷ്ടി വയ്ക്കു. സഹോദരനോട്‌ ഞാന്‍ സംസാരിക്കുകയാണ്‌ പിന്നീട്‌ ക്രിമിനല്‍ ദൃഷ്ടി 
പോകരുത്‌. ഈ പ്രാക്റ്റീസ്‌ വളരെ നന്നായി വേണം. നമ്മള്‍ ആത്മാക്കളാണ്‌, നമ്മള്‍ ഇത്രയും ജന്മമെ 
ടുത്ത്‌ പാര്‍ട്ടഭിനയിച്ചു. നമ്മള്‍ പുണ്യ ആത്മാവായിരുന്നു. നമ്മള്‍ തന്നെയാണ്‌ പവിത്ര ആത്മാവായിരുന്ന 
ത്‌. സ്വര്‍ണ്ണത്തില്‍ തന്നെയാണ്‌ അഴുക്ക്‌ പിടിക്കുന്നത്‌. ഏത്‌ ആത്മാക്കളാണോ അവസാനം വരുന്നത്‌ 
അവരെ എന്ത്‌ പറയും. കുറച്ച്‌ ശതമാനം സ്വര്‍ണ്ണത്തിന്റേതായിരിക്കും. പവിത്രമായി തന്നെയാണ്‌ പോകു 
ന്നത്‌, എന്നാല്‍ ശക്തി കുറവല്ലേ. ഒന്നോ രണ്ടോ ജന്മം കഷ്ടിച്ചെടുത്തു ഇതിലൂടെ എന്തുണ്ടായി. 


ബാബ ഏതൊരു മുരളിയാണോ നടത്തുന്നത്‌ അതാണ്‌ ഖജനാവ്‌. ഏത്‌ വരെ ബാബ തരുന്നോ അതു 
വരെ നിങ്ങള്‍ ബാബയെ ഓര്‍മ്മിച്ചുകൊണ്ടിരിക്കൂ. ഓര്‍മ്മയിലൂടെ തന്നെയാണ്‌ നിങ്ങള്‍ എവര്‍ ഹെല്‍ത്തി 
യാകുന്നത്‌. നിശബ്ദമായിരിക്കുന്നതിലൂടെ വളരെ ലാഭമുണ്ട്‌, മന്‍മനാഭവ. ഇതിന്റെ അര്‍ത്ഥം പോലും 
ആരും അറിയുന്നില്ല. ബാബ തന്നെയാണ്‌ ഓരോ കാര്യത്തിന്റെയും അര്‍ത്ഥം മനസ്സിലാക്കിത്തരുന്നത്‌. 
ഇവിടെയാണെങ്കിലുള്ളത്‌ അനര്‍ത്ഥമാണ്‌. ഏറ്റവും വലിയ അനര്‍ത്ഥമാണ്‌ പരസ്പ്പരം കാമവികാരത്തില്‍ 
ഏര്‍പ്പെടുക, അതിലൂടെ ആദി-മദ്ധ്യ-അന്ത്യം ദുഃഖം നേടുന്നു. ഏറ്റവും മോശമായ ഹിംസ ഇതാണ്‌, 
അതുകൊണ്ടാണ്‌ ഇതിനെ നരകമെന്ന്‌ പറയുന്നത്‌. സ്വര്‍ഗ്ഗത്തിന്റെയും നരകത്തിന്റെയും അര്‍ത്ഥം പോലും 
ആരും മനസ്സിലാക്കുന്നില്ല. അതാണ്‌ നമ്പര്‍ വണ്‍, നരകമാണ്‌ നമ്പര്‍ ലാസ്റ്റ്‌. നിങ്ങള്‍ക്കറിയാം നമ്മള്‍ ഈ 
വിശ്വ നാടകത്തിലെ അഭിനേതാക്കളാണ്‌. നിങ്ങള്‍ അറിയില്ല-അറിയില്ല എന്ന്‌ പറയില്ല. നിങ്ങള്‍ ശ്രീമത്തി 
ലൂടെ എത്ര നല്ല ചിത്രമാണുണ്ടാക്കുന്നത്‌ അത്‌ കാണുമ്പോള്‍ത്തന്നെ മനുഷ്യര്‍ സന്തോഷിക്കും സഹജ 
മായിത്തന്നെ മനസ്സിലാക്കുകയും ചെയ്യും. ഈ ചിത്രമുണ്ടാക്കുന്നതും ഗ്രാമയില്‍ അടങ്ങിയിട്ടുള്ളതാണ്‌. 
അവസാനം നിങ്ങള്‍ ഓര്‍മ്മയില്‍ തന്നെയിരിക്കും. സൃഷ്ടി ച്രകവും ബുദ്ധിയില്‍ വരും. പുതിയ ലോകം 
ആരാണ്‌ ഉണ്ടാക്കുന്നത്‌, പഴയലോകം ആരാണ്‌ ഉണ്ടാക്കുന്നത്‌, ഇത്‌ നിങ്ങള്‍ക്ക്‌ മാത്രമേ അറിയൂ. സതോ 
രജോ തമോയിലേക്ക്‌ എല്ലാവര്‍ക്കും വരിക തന്നെ വേണം. ഇപ്പോള്‍ കലിയുഗമാണ്‌. ഇത്‌ ആര്‍ക്കും അറി 
യില്ല അതായത്‌ ബാബ വന്ന്‌ നമ്മളെ സ്വര്‍ഗ്ഗത്തിന്റെ അധികാരിയാക്കുമെന്ന്‌. ആരുടെയും ചിന്തയില്‍ 
പോലും വരുന്നില്ല. നിങ്ങള്‍ക്കാണെങ്കില്‍ ഇപ്പോൽ സൃഷ്ടിയുടെ ആദി മദ്ധ്യ അന്ത്യത്തിന്റെ ജ്ഞാനമു 
ണ്ട്‌. രചയിതാവായ ബാബ ഇതിലിരുന്ന്‌ മനസ്സിലാക്കിത്തരികയാണ്‌ ഞാന്‍ നിങ്ങള്‍ ആത്മാക്കളുടെ അച്ഛ 
നാണ്‌. പരിധിയില്ലാത്ത ടീച്ചറാണ്‌. ഈ സംഗമയുഗമാണ്‌ പുരുഷോത്തമ യുഗം. സത്യയുഗത്തെയും കലി 
യുഗത്തേയും പുരുഷോത്തമമെന്ന്‌ പറയില്ല. എപ്പോഴാണോ ബാബ വന്ന്‌ രാജയോഗം പഠിപ്പിക്കുന്നത്‌ 
അപ്പോള്‍ സംഗമത്തില്‍ മാത്രമാണ്‌ നിങ്ങള്‍ പുരുഷോത്തമനാകുന്നത്‌,. ദിനം പ്രതിദിനം നിങ്ങള്‍ കുട്ടി 
കള്‍ക്ക്‌ മനസ്സിലാക്കിക്കൊടുക്കുന്നത്‌ വളരെ എളുപ്പമാകും. വൃക്ഷം വൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും. ദീപ 
ത്തിലേക്ക്‌ വളരെ ഈയാം പാറ്റകള്‍ വരുന്നുണ്ട്‌- സമര്‍പ്പണമാകുന്നതിന്‌. ഇങ്ങനെയുള്ള ബാബയെ 
ഞങ്ങള്‍ എങ്ങനെ ഉപേക്കഷിക്കും? ആവേശം വളരെ പേരില്‍ വരുന്നുണ്ട്‌. ബാബയില്‍ നിന്ന്‌ വിശ്വ 
ത്തിന്റെ ച്ക്രവര്‍ത്തീ പദവി ലഭിക്കുന്നുണ്ടെങ്കില്‍ നമ്മളെന്തിന്‌ വിട്ട്‌ പോകണം. ഇവിടെയാണെങ്കില്‍ നമ്മള്‍ 
സ്വര്‍ഗ്ഗത്തിലാണ്‌ ഇരിക്കുന്നത്‌. ഇവിടേയ്ക്ക്‌ ഒരു കാലനും വരാന്‍ സാധിക്കില്ല, ബാബയുടെ ശ്രീമത്‌ എടു 
ക്കേണ്ടതായുണ്ട്‌. ബാബ പറയും ഇങ്ങനെ ചെയ്യരുത്‌. ലഹരിയുണ്ടാകും എന്നാല്‍ എല്ലാവരും ഇവിടെവ 
ന്നിരിക്കുക എന്നത്‌ ഡ്രാമയില്‍ ഇല്ല. ആവേശം വരുന്നുണ്ട്‌ എന്തുകൊണ്ടെന്നാല്‍ അറിയാം ഇതെല്ലാം 


നശിക്കാനുള്ളതാണ്‌. ആര്‍ക്കാണോ പാര്‍ട്ടുള്ളത്‌ അവര്‍ കേട്ടുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു നിങ്ങള്‍ 
എം.എം.ബി., ഐ.സി.എസ്‌ പഠിക്കുന്നു ഇതിലൂടെ എന്താണ്‌ ലഭിക്കുക? നാളെ ശരീരം വിടുകയാണെ 
ങ്കില്‍ എന്ത്‌ ലഭിക്കും? ഒന്നുമില്ല. അതാണ്‌ വിനാശീ വിദ്യ, ഇതാണ്‌ അവിനാശീ വിദ്യ, അത്‌ അവിനാശീ 
ബാബ നല്‍കുന്നു. സമയം വളരെ കുറവാണ്‌. തമോപ്രധാനത്തില്‍ നിന്ന്‌ സതോപ്രധാനം ഈ ജന്മത്തില്‍ 
തന്നെയാകണം. അതും ഓര്‍മ്മയിലൂടെ മാത്രമേ ആകു. മറ്റെല്ലാ ദേഹത്തിന്റെ ധര്‍മ്മങ്ങളെയും ഉപേക്ഷിച്ച്‌ 
എന്നെ മാത്രം ഓര്‍മ്മിക്കു. ശരീരത്തില്‍ ഗ്യാരണ്ടിയില്ല. പഠിക്കെ-പഠിക്കെ മരിച്ച്‌ പോകുന്നു. അതുകൊണ്ട്‌ 
ബാബയുടെ ജോലിയാണ്‌ മനസ്സിലാക്കിത്തരിക. ആ പഠിപ്പില്‍ എന്ത്‌ സമ്പാദ്യമാണുള്ളത്‌ അതുപോലെ 
ഈ പഠിപ്പില്‍ എന്ത്‌ സമ്പാദ്യമാണുള്ളത്‌. ഇതാണെങ്കില്‍ നിങ്ങള്‍ക്കറിയാം. ശിവബാബയുടെ ഭണ്ന്ധാരി 
സദാ നിറഞ്ഞതാണ്‌. ഇത്രയും കുട്ടികള്‍ പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ചിന്തയുടെ ഒരു കാര്യവുമില്ല. 
വിശന്നുമരിക്കില്ല. ലൌകീക അച്ഛനും നോക്കാറുണ്ട്‌ അഥവാ കുട്ടികള്‍ക്ക്‌ ഭക്ഷണം ലഭിക്കുന്നില്ലെങ്കില്‍ 
സ്വയവും കഴിക്കില്ല. കുട്ടികളുടെ ദുഃഖം അച്ഛന്‌ സഹിക്കാന്‍ കഴിയില്ല. കുട്ടികള്‍ ആദ്യം പിന്നെ അച്ഛന്‍. 
അമ്മ ഏറ്റവും അവസാനമാണ്‌ കഴിക്കുന്നത്‌. ഉണങ്ങി വരണ്ടത്‌ അവശേഷിക്കും അത്‌ കഴിക്കുന്നു. നമ്മുടെ 
ഭണ്ഡാരിയും ഇങ്ങനെ തന്നെയാണ്‌. ശരി. 


വളരെക്കാലത്തെ വേര്‍പാടിന്നുശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങള്‍ക്ക്‌ മാതാവും 
പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും പുലര്‍കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ 
കുട്ടികള്‍ക്ക്‌ നമസ്കാരം. 


ധാരണക്കുള്ള മുഖ്യസാരം - 


1) ഭായി-ഭായി ദൃഷ്ടി പക്കയാക്കണം. ഞാന്‍ ആത്മാവ്‌, സഹോദര ആത്മാവിനോട്‌ സംസാരിക്കുക 
യാണ്‌ ഈ അഭ്യാസം ചെയ്ത്‌ ക്രിമിനല്‍ ദൃഷ്ടിയെ പരിവര്‍ത്തനപ്പെടുത്തണം. 


2) ബാബ എപ്പോഴാണോ ജ്ഞാന ഖജനാവ്‌ നല്‍കുന്നത്‌ അപ്പോള്‍ ഓര്‍മ്മയിലിരുന്ന്‌ ബുദ്ധിയാകുന്ന 
സഞ്ചിയില്‍ ഖജനാവ്‌ നിറയ്ക്കണം. നിശബ്ദമായിരുന്ന്‌ അവിനാശി സമ്പാദ്യം സമ്പാദിക്കണം. 


വരദാനം:- ശ്വാസ ശ്വാസത്തില്‍ ഓര്‍മ്മയുടെയും സേവയുടെയും ബാലന്‍സിലൂടെ ബ്ലസ്സിങ്‌ 
പ്രാപ്തമാക്കുന്ന സദാ പ്രസന്നചിത്തരായി ഭവിക്കട്ടെ! 


എങ്ങനെയാണോ ഓര്‍മ്മയുടെ ലിങ്ക്‌ സദാ ചേര്‍ന്നിരിക്കണം എന്ന്‌ ശ്രദ്ധവെയ്ക്കുന്നത്‌ അതുപോലെ 
സേവനത്തിലും സദാ ലിങ്ക്‌ ചേര്‍ന്നിരിക്കണം. ശ്വാസ ശ്വാസത്തില്‍ ഓര്‍മ്മയും ശ്വാസ ശ്വാസത്തില്‍ 
സേവയും ഉണ്ടായിരിക്കണം - ഇതിനെയാണ്‌ പറയുന്നത്‌ ബാലന്‍സ്‌, ഈ ബാലന്‍സിലൂടെ സദാ ബ്ലസ്സി 
ങിന്റെ അനുഭവം ചെയ്തു കൊണ്ടിരിക്കും, ആശീര്‍വ്വാദങ്ങളാല്‍ പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുഎന്ന 
വാക്കുകള്‍ ഹൃദയത്തില്‍ നിന്ന്‌ വരും. പരിശ്രമത്തില്‍ നിന്ന്‌, യുദ്ധത്തില്‍ നിന്ന്‌ മുക്തമാകും. എന്ത്‌, എന്തു 
കൊണ്ട്‌, എങ്ങനെ ഈ പ്രശ്നങ്ങളില്‍ നിന്ന്‌ മുക്തമായി സദാ പ്രസന്നചിത്തമായിരിക്കും. പിന്നീട്‌ സഫ 
ലത ജന്മ സിദ്ധ അധികാരത്തിന്റെ രൂപത്തില്‍ അനുഭവമാകും. 


സ്നേഗന്‍.- ബാബയില്‍ നിന്ന്‌ സമ്മാനം നേടണമെങ്കില്‍ സ്വയത്തില്‍ നിന്നും മറ്റു കൂട്ടുകാ 
രില്‍ നിന്നുമുള്ള നിര്‍വിഘനമായിരിക്കുന്നതിന്റെ സര്‍ട്ടിഫിക്കറ്റ്‌ കൂടെയുണ്ടായിരിക്കണം. 


